Government of Kerala 

കേരള സർക്കാർ 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009-2011 


2009 


L 


V 
GOVERY 





( 


വ 


VMENT OF 


KEL 


न्यान अप 


जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


IRUVANANTHAPUR 


SDAY 


No . 


13th October 2009 
2009 ഒക്ടോബർ 13 
21st Aswina 1931 
1931 ആശ്വിനം 21 


| 40 


വാല്യം 54 


- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Animal Husbandry Department 


ലേലപ്പരസ്യം 


- (1) 


( 3) 


(4 ) 


- 


9 


( 2) 
നാരകം 
കാപ്പി 
കമുക് 
ഇലവ് 
പുളി 
ശീമപ്ലാവ് 


200 


നമ്പർ സി . 467/ 2009. 

2009 സെപ്റ്റംബർ 19. 
- ചെറ്റച്ചൽ, ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റിലെ താഴെ 
പറയുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്നും കുരുമുളകിന് 1-12 -2009 
മുതൽ 31 - 3 - 2010 വരെയും പുളിയ്ക്ക് 1- 3 - 2010 മുതൽ 
28 - 2 - 2011 വരെയും മറ്റുള്ള ഫലവൃക്ഷ ങ്ങ ളിൽ നിന്നും 
1 - 1 - 2010 മുതൽ 31 - 12 - 2010 വരെയുള്ള കാല യ ള വിൽ 
മേലാദായം എടുക്കുന്നതിനുള്ള അവകാശം 26 - 10 - 2009 പകൽ 
11 മണിയ്ക്ക് ഈ ആഫീസിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്തു നൽകുന്നതാണ്. നിശ്ചിത സംഖ്യ നിരതദ്രവ്യമടച്ച് 
ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
| കമ 

-- നിരതദ്രവ്യം 

എണ്ണം 
വൃക്ഷങ്ങൾ 
നമ്പർ 

- രൂപ 
- ( 1) ( 2 ) 

( 3 ) 
കുരുമുളക് 

1, 000 
തെങ്ങ് 

140 
കശുമാവ് 

150 
പ്ലാവ് 
മാവ് 
സപ്പോട്ട 


ലേലത്തിനുവേണ്ടി ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്വട്ടേ ഷ നു കൾ ലേല് ദിവസം രാവിലെ 11 മണിവരെ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും ലേലത്തിനുശേഷം തുറക്കുന്ന 
തു മാ യി രിക്കും. ലേല ത്തി ലോ ക്വട്ടേ ഷ നിലോ ഏറ്റവും 
കൂടു തൽ തുക രേഖ പ്പെ ടു ത്തുന്ന ആളിന്റെ പേരിൽ 
ലേല ത്തുക ന്യായ മാ ണ ങ്കിൽ ജില്ലാ പ ഞ്ചാ യ ത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതും 
ടിയാൾ അപ്പോൾ തന്നെ ലേലത്തുകയുടെമൂന്നിൽ ഒരു ഭാഗം 
അടയക്കേ ണ്ടതും ബാക്കി തുക ജില്ലാ പഞ്ചായത്തിന്റെ 
അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് അറിയിപ്പ് കിട്ടി മൂന്ന് ദിവസ 
ത്തി നകം ഓഫീസിൽ അടയ്ക്കേ ണ്ട തു മാ ണ് . ക്വട്ടേ ഷൻ 
ഉൾക്കൊള്ളുന്ന കവറിന് പുറത്ത് “ജഴ്സിഫാം എക്സ്റ്റൻഷൻ 
യൂണിറ്റ്, ചെറ്റച്ചൽ ഫലവൃക്ഷങ്ങൾക്കുള്ള ക്വട്ടേഷൻ 2010 ” എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 


1150 


1185 


5 0 0 


31 


11 


Gaz . No. 40 /2009 /DTP . ( Animal Husbandry ). 


KERALA GAZETTE 


PART III 


ക്വട്ടേഷൻ ഉൾക്കൊള്ളുന്ന കവർ അസിസ്റ്റന്റ് ഡയറക്ടർ, 
ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, ചെറ്റച്ചൽ പി . ഒ. എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചുകിട്ടുന്നതോ 
നിരതദ്രവ്യം അയയ്ക്കാത്തതോ അപൂർണ്ണമായതോ ആയ 
ക്വട്ടേഷനുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


നിബന്ധനകൾക്ക് വിധേയമായി അടുത്ത പ്രവൃത്തി ദിവസം 
ഇതേ സമയം ലേലം നടത്തുന്ന താ യി രി ക്കും . കൂടു തൽ 
വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഓഫീ സു മായി 
ബന്ധപ്പെടുക. 


സർക്കാരിന്റെ എല്ലാ ലേല നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലദിവസം ഏതെങ്കിലും 
കാരണവശാൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ ഇതേ 


ജഴ്സിഫാം എക്സ്റ്റൻഷൻ യൂണിറ്റ്, 

( ഒപ്പ്) 
ചെറ്റച്ചൽ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


